Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No . രജി. നമ്പർ 
KL / TV ( N ) / 12/ 2009 - 2011 


OVERN 


കാ 


ERALA 


NVMENTS 


ച് 


OF KER 

- 


| 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


14th December 2010 
2010 ഡിസംബർ 14 


Vol. LV 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


വാല്യം 55 


നമ്പർ 


23rd Agrahayana 1932 
1932 അഗ്രഹായനം 23 


PART III 
Dairy Development Department 


ഇടുക്കി ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി 

ഡയറക്ടറുടെ നടപടിക്രമം 


പുറപ്പെടുവിച്ചിരുന്നു . എന്നാൽ സംഘത്തിന്റെ രജിസ്റ്ററുകളോ 
കണക്കുകളോ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ പരാമർശം രണ്ട് 
ഉത്തരവ് നടപ്പാക്കാൻ സാധിക്കുന്നില്ലെന്നും സംഘത്തിന്റെ 
രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നതിന് നടപടി സ്വീകരിക്കാവു 
ന്നതാണെന്നും ക്ഷീരവികസന ഓഫീസർ പരാമർശം മൂന്ന് 
പ്രകാരം ശുപാർശ ചെയ്തിരിക്കുന്നു. 


- (1) 


നമ്പർ സി - 1939 / 2010 . 


2010 ഒക്ടോബർ 29. 


ഉത്തരവ് 


- മേൽ സാഹച ര്യ ത്തിൽ കുളമാവ് ക്ഷീരോ ല് പാ ദക 
സഹ ക രണ സംഘം ക്ലിപ്തം നമ്പർ കെ . 19 ഡി -യുടെ 
രജിസ്ട്രേഷൻ, 1969 - ലെ കേരള സഹകരണനിയമം 74 -ാം 
വകുപ്പ് അ നു സ രിച്ച് റദ്ദ് ചെ യ് തു കൊണ്ട് ഇതിനാൽ 
ഉത്തരവാകുന്നു . 


പരാമർശം: - ( 1) ഇടുക്കി ക്ഷീര വികസന ഓഫീസറുടെ 

6 - 9 - 2010 - ലെ 286 / 10 നമ്പർ കത്ത് . 
(2) ഈ ഓഫീസിലെ 1- 10 -2010 - ലെ ഇതേ നമ്പർ 

ഉത്തരവ്. 
(3) ഇടുക്കി ക്ഷീര വികസന ഓഫീ സ റുടെ 

15 -10 - 2010 - ലെ ശുപാർശ. 
- ഇടുക്കി ബ്ലോക്ക് പരിധിയിൽ പ്രവർത്തിച്ചിരുന്ന കുളമാവ് 
ക്ഷീരോല്പാദക സഹകരണസംഘം നമ്പർ കെ . 19 ഡി -യുടെ 
പ്രവർത്തനം പുനരാരംഭിക്കുന്നതിന് നടപടി സ്വീകരിക്കുവാൻ 
നിർദ്ദേശിച്ചിരുന്നു . ആയതിന് പരാമർശം ഒന്ന് പ്രകാരം സമർപ്പിച്ച 
റിപ്പോർട്ടിൽ സംഘം പ്രവർത്തനം പുന രു ദ്ധ രി ക്കു വാൻ 
സാധിക്കുകയില്ലെന്ന്റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ആയതിനാൽ 
സംഘം പ്രവർത്തനം സമാ പ് തീക രിക്കു ന്ന തി ലേക്കായി 
1969- ലെ കേരള സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരം 
അന്വേഷണം നടത്തി ആസ്തി ബാധ്യതകൾ തിട്ടപ്പെടുത്തി. 
സമർപ്പി ക്കു വാൻ പരാ മർശം രണ്ട് പ്രകാരം ഉത്ത ര വ് 


നമ്പർ സി - 1939 / 2010 . 


2010 നവംബർ 12. 


പരാമർശം: - (1) കട്ട പ്പന ക്ഷീര വി ക സ ന ഓഫീ സ റുടെ 

27 - 8 - 2010 - ലെ 396 / 10 നമ്പർ കത്ത് . 
(2) ഈ ഓഫീസിലെ 1- 10- 2010 - ലെ ഇതേ നമ്പർ 

ഉത്തരവ്. 
(3) കട്ടപ്പന ഡയറി ഫാം ഇൻ സ് ട ക ടറുടെ 

1-11- 2010 - ലെ ശുപാർശ. 


14th DEC , 2010 ) 


DAIRY DEVELOPMENT DEPARTMENT 


കട്ടപ്പന ബ്ലോക്ക് പരിധിയിൽ പ്രവർത്തിച്ചിരുന്ന ഉപ്പുകണ്ടം 
ക്ഷീരോല്പാദക സഹകരണ സംഘം നമ്പർ ഐ . 136 ഡി 

നമ്പർ സി - 1939 / 2010 . 

2010 നവംബർ 12. 
ആപ്കോസിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിന് നടപടി 
സ്വീകരിക്കുവാൻ നിർദ്ദേശിച്ചിരുന്നു . ആയതിന് പരാമർശം ഒന്ന് 

പരാമർശം: - (1) കട്ട പ്പന ക്ഷീര വി ക സ ന ഓഫീ സ റുടെ 
പകാരം സമർപ്പിച്ച റിപ്പോർട്ടിൽ സംഘം പ്രവർത്തനം 

27 - 8 - 2010 - ലെ 396 / 10 നമ്പർ കത്ത് . 
പുനരുദ്ധരിക്കുവാൻ സാധിക്കുകയില്ലെന്ന് റിപ്പോർട്ട് ചെയ്യുക 
യുണ്ടായി. ആയതിനാൽ സംഘം പ്രവർത്തനം സമാപ്തീകരി 

(2) ഈ ഓഫീസിലെ 1- 10 -2010 - ലെ ഇതേ നമ്പർ 
ക്കു ന്ന തി ലേക്കായി 1969 - ലെ കേരള സഹ ക രണനിയമം 

ഉത്തരവ്. 
വകുപ്പ് 66 പ്രകാരം അന്വേ ഷണം നടത്തി ആസ്തി 

(3) കട്ടപ്പന ക്ഷീര വി ക സന ഓഫീ സ റുടെ 
ബാധ്യതകൾ തിട്ടപ്പെടുത്തി സമർപ്പിക്കുവാൻ പരാമർശം രണ്ട് 

- 1- 11- 2010 - ലെ ശുപാർശ. 
(പകാരം ഉത്ത രവ് പുറ പ്പെ ടു വിച്ചി രു ന്നു . എന്നാൽ 
സംഘത്തിന്റെ രജിസ്റ്ററുകളോ കണക്കുകളോ ലഭ്യമല്ലാത്ത 

കട്ടപ്പന ബ്ലോക്ക് പരിധിയിൽ പ്രവർത്തിച്ചിരുന്ന ഇരട്ടയാർ 
സാഹചര്യത്തിൽ പരാമർശം രണ്ട് ഉത്തരവ് നടപ്പാക്കാൻ 

ക്ഷീരോല്പാദക സഹകരണസംഘം നമ്പർ ഐ . 2 ഡി -യുടെ 
സാധിക്കുന്നില്ലെന്നും സംഘത്തിന്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ 

പ്രവർത്തനം പുനരാരംഭിക്കുന്നതിന് നടപടി സ്വീകരിക്കുവാൻ 
ചെയ്യുന്നതിന് നടപടി സ്വീകരിക്കാവുന്നതാണെന്നും കട്ടപ്പന 

നിർദ്ദേശിച്ചിരുന്നു . ആയതിന് പരാമർശം ഒന്ന് പ്രകാരം സമർപ്പിച്ച് 
ഡയറി ഫാം ഇൻസ്ട്രക്ടർ പരാമർശം മൂന്ന് പ്രകാരം ശുപാർശ 

റിപ്പോർട്ടിൽ സംഘം പ്രവർത്തനം പുന രു ദ്ധ രി ക്കു വാൻ 
ചെയ്തിരിക്കുന്നു . 

സാധിക്കുകയില്ലെന്ന്റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ആയതിനാൽ 
ഉത്തരവ് 

സംഘം പ്രവർത്തനം സമാ പ് തീ ക രിക്കു ന്ന തി ലേ ക്കായി 

1969 - ലെ കേരള സഹകരണനിയമം വകുപ്പ് 66 പ്രകാരം 
- മേൽ സാഹചര്യത്തിൽ ഉപ്പുകണ്ടം ക്ഷീരോല്പാദക 
സഹ ക ര ണ സംഘം ക്ലിപ് തം നമ്പർ എ 136 ഡി 

അന്വേഷണം നടത്തി ആസ്തി ബാധ്യതകൾ തിട്ടപ്പെടുത്തി 
ആപ്കോസിന്റെ രജിസ്ട്രേഷൻ, 1969 - ലെ കേരള സഹകരണ 

സമർപ്പിക്കുവാൻ പരാമർശം രണ്ട് പ്രകാരം ഉത്തരവ് പുറപ്പെടു 
നിയമം 74 -ാം വകുപ്പ് അനുസരിച്ച് റദ്ദ് ചെയ്തു കൊണ്ട് 

വിച്ചി രു ന്നു . എന്നാൽ സംഘത്തിന്റെ രാജി സ്റ്റ റു ക ളോ 
ഇതിനാൽ ഉത്തരവാകുന്നു . 

കണക്കുകളോ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ പരാമർശം രണ്ട് 
ഉത്തരവ് നടപ്പാക്കാൻ സാധിക്കുന്നില്ലെന്നും സംഘത്തിന്റെ 

രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നതിന് നടപടി സ്വീകരിക്കാവു 
നമ്പർ സി - 1939 / 2010. 

2010 നവംബർ 12. 

ന്നതാണെന്നും കട്ടപ്പന ക്ഷീരവികസന ഓഫീസർ പരാമർശം 

മൂന്ന് പ്രകാരം ശുപാർശ ചെയ്തിരിക്കുന്നു. 
പരാമർശം: - ( 1) കട്ട പ ന ക്ഷീര വി ക സ ന ഓഫീ സ റുടെ 
27 - 8 - 2010 - ലെ 396 / 10 നമ്പർ കത്ത് . 

ഉത്തരവ് 
(2) ഈ ഓഫീസിലെ 1- 10- 2010 - ലെ ഇതേ നമ്പർ 

മേൽ സാഹചര്യത്തിൽ ഇരട്ട യാർ ക്ഷീരോല്പാ ദക 
ഉത്തരവ്. 

സഹ ക രണ സംഘം ക്ലിപ് തം നമ്പർ എ 2 ഡി -യുടെ 
(3) കട്ടപ്പന ഡയറി ഫാം ഇൻസ്ട്രക്ടറുടെ 

രജിസ്ട്രേഷൻ, 1969 - ലെ കേരള സഹകരണ നിയമം 74 -ാം 
- 1- 11 - 2010 - ലെ ശുപാർശ . 

വകുപ്പ് അ നു സ രിച്ച് റദ്ദ് ചെ യ് തു കൊണ്ട് ഇതി നാൽ 
കട്ടപ്പന ബ്ലോക്ക് പരിധിയിൽ പ്രവർത്തിച്ചിരുന്ന ഇടപ്പൂക്കളം 

ഉത്തരവാകുന്നു . 
ക്ഷീരോല്പാദക സഹകരണ സംഘം നമ്പർ ഐ . 147 ഡി 
ആപ്കോസിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിന് നടപടി 

(5 ) 
സ്വീകരിക്കുവാൻ നിർദ്ദേശിച്ചിരുന്നു . ആയതിന് പരാമർശം ഒന്ന് 
( പകാരം സമർപ്പിച്ച റിപ്പോർട്ടിൽ സംഘം പ്രവർത്തനം 

നമ്പർ സി - 1939 / 2010. 

2010 നവംബർ 12 . 
പുനരുദ്ധരിക്കുവാൻ സാധിക്കുകയില്ലെന്ന് റിപ്പോർട്ട് ചെയ്യുക 

പരാമർശം: - ( 1) കട്ട പ്പന ക്ഷീര വി ക സന ഓഫീ സ റുടെ 
യുണ്ടായി. ആയതിനാൽ സംഘം പ്രവർത്തനം സമാപ്തീകരി 

27 - 8 - 2010 - ലെ 396/ 10 നമ്പർ കത്ത് . 
ക്കു ന്ന തി ലേക്കായി 1969 - ലെ കേരള സഹ ക രണനിയമം 
വകുപ്പ് 66 പ്രകാരം അന്വേഷണം നടത്തി ആസ്തി 

ഈ ഓഫീസിലെ 1- 10 -2010 - ലെ ഇതേ നമ്പർ 
ബാധ്യതകൾ തിട്ടപ്പെടുത്തി സമർപ്പിക്കുവാൻ പരാമർശം രണ്ട് 

ഉത്തരവ്. 
പ്രകാരം ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു . എന്നാൽ സംഘത്തിന്റെ 

(3) കട്ടപ്പന ക്ഷീര വി ക സന ഓഫീ സ റുടെ 
രജിസ്റ്ററുകളോ കണക്കുകളോ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ 
പരാമർശം രണ്ട്ഉത്തരവ് നടപ്പാക്കാൻ സാധിക്കുന്നില്ലെന്നും 

1- 11 - 2010 - ലെ ശുപാർശ. 
സംഘത്തിന്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നതിന് നടപടി 

കട്ടപ്പന ബ്ലോക്ക് പരിധിയിൽ പ്രവർത്തിച്ചിരുന്ന കട്ടപ്പന 
സ്വീകരിക്കാവുന്നതാണെന്നും കട്ടപ്പന ഡയറി ഫാം ഇൻസ്ട്രക്ടർ 

ക്ഷീരോല്പാദക സഹകരണസംഘം നമ്പർ കെ . 2 ഡി -യുടെ 
പരാമർശം മൂന്ന് പ്രകാരം ശുപാർശ ചെയ്തിരിക്കുന്നു . 

പ്രവർത്തനം പുനരാരംഭിക്കുന്നതിന് നടപടി സ്വീകരിക്കുവാൻ 
ഉത്തരവ് 

നിർദ്ദേശിച്ചിരുന്നു . ആയതിന് പരാമർശം ഒന്ന് പ്രകാരം സമർപ്പിച്ച് 
മേൽ സാഹചര്യത്തിൽ ഇടപ്പൂക്കളം ക്ഷീരോല്പാദക 

റിപ്പോർട്ടിൽ സംഘം പ്രവർത്തനം പുന രു ദ്ധ രി ക്കു വാൻ 
സഹ ക ര ണ സംഘം ക്ലിപ് തം നമ്പർ എ 147 ഡി 

- സാധിക്കുകയില്ലെന്ന് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ആയതിനാൽ 
ആപ്കോസിന്റെ രജിസ്ട്രേഷൻ, 1969 - ലെ കേരള സഹകരണ സംഘം പ്രവർത്തനം സമാ പ് തീ ക രിക്കു ന്ന തിലേ ക്കായി 
നിയമം 74 -ാം വകുപ്പ് അനുസരിച്ച് റദ്ദ് ചെയ്തു കൊണ്ട് - 1969 - ലെ കേരള സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരം 
ഇതിനാൽ ഉത്തരവാകുന്നു . 

അന്വേഷണം നടത്തി ആസ്തി ബാധ്യതകൾ തിട്ടപ്പെടുത്തി 


14th DEC , 2010 ) 


DAIRY DEVELOPMENT DEPARTMENT 


- 


25 


REGISTRATION CERTIFICATE 


സമർപ്പിക്കുവാൻ പരാമർശം രണ്ട് പ്രകാരം ഉത്തരവ് പുറപ്പെടു 
വി ച്ചി രു ന്നു . എന്നാൽ സംഘത്തിന്റെ രാജി സ്റ്റ റു കളോ 
കണക്കുകളോ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ പരാമർശം രണ്ട് 
ഉത്തരവ് നടപ്പാക്കാൻ സാധിക്കുന്നില്ലെന്നും സംഘത്തിന്റെ 
രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നതിന് നടപടി സ്വീകരിക്കാവു 
ന്നതാണെന്നും കട്ടപ്പന ക്ഷീരവികസന ഓഫീസർ പരാമർശം 
മൂന്ന് പ്രകാരം ശുപാർശ ചെയ്തിരിക്കുന്നു . 


I do hereby certify in exercise of the powers 
conferred on me under section 7 of the Kerala 
Co -operative Societies Act, 1969 ( Act 21 of 1969 ), that 
the following Societies, the particulars which are furnished 
in the Categorical Statements are registered by me today 
as a Co - operative Societies Under the said Act, on the 
basis of limited liability and that the byelaws of the 
undermentioned societies are also hereby registered under 
the said Section . : 


ഉത്തരവ് 


തരംതിരിച്ചുള്ള പട്ടിക 


മേൽ സാഹ ച ര്യ ത്തിൽ കട്ട പ്പന ക്ഷീരോ ല് പാ ദക 
സഹ ക രണ സംഘം ക്ലിപ് തം നമ്പർ കെ . 2 ഡി -യുടെ 
രജിസ്ട്രേഷൻ, 1969 - ലെ കേരള സഹകരണ നിയമം 74 -ാം 
വകുപ്പ് അ നു സ രിച്ച് റദ്ദ് ചെ യ് തു കൊണ്ട് ഇതി നാൽ 
ഉത്തരവാകുന്നു . 


നമ്പർ സി - 1939 / 2010. 


2010 നവംബർ 12. 


പരാമർശം: - (1) കട്ട പ്പന ക്ഷീര വി ക സന ഓഫീ സ റുടെ 

27 - 8 - 2010 - ലെ 396 / 10 നമ്പർ കത്ത് . 
(2) ഈ ഓഫീസിലെ 1- 10- 2010 - ലെ ഇതേ നമ്പർ 

ഉത്തരവ്. 
( 3 ) കട്ടപ്പന ക്ഷീര വി ക സന ഓഫീസറുടെ 
- 1- 11- 2010 - ലെ ശുപാർശ. 


(1) 
നമ്പർ സി - 183 /2007 (3). 

2010 ഒക്ടോബർ 30. 
- സംഘത്തിന്റെ പേര്- പൊറ്റപ്പൊയിൽ ക്ഷീരോൽപാദക 

സഹകരണസംഘം ക്ലിപ്തം നമ്പർ ഡി . 242 ( ഡി ) 

ആപ്കോസ്. 
രജിസ്റ്റർ ചെയ്ത തീയതി 30 -10 - 2010 . 
മേൽ വി ലാ സം - പാറ്റ പ്പൊ യിൽ ക്ഷീരോൽപാദക 

സഹ ക ര ണ സം ഘം ക്ലിപ് തം നമ്പർ ഡി . 242 
( ഡി ) ആപ്കോസ്, എടക്കുളം പി . ഒ ., കൊയിലാണ്ടി, 

കോഴിക്കോട്- 673 306. 
പോസ്റ്റാഫീസ് - എടക്കുളം. 
താലൂക്ക് കൊയിലാണ്ടി. 


ജില്ല കോഴിക്കോട്. 


കട്ടപ്പന ബ്ലോക്ക്പരിധിയിൽ പ്രവർത്തിച്ചിരുന്ന ബാപ്പുജി 
സേവക് സമാജ് ക്ഷീരോല് പാ ദക സഹ ക ര ണ സംഘം 
നമ്പർ ഐ . 52 ഡി -യുടെ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിന് 
നട പടി സ്വീകരിക്കു വാൻ നിർദേശിച്ചി രു ന്നു . ആയ തിന് 
പരാമർശം ഒന്ന് പ്രകാരം സമർപ്പിച്ച റിപ്പോർട്ടിൽ സംഘം 
പ്രവർത്തനം പുനരുദ്ധരിക്കുവാൻ സാധിക്കുകയില്ലെന്ന്റിപ്പോർട്ട് 
ചെയ്യു കയു ണ്ടായി. ആയ തി നാൽ സംഘം പ്രവർത്തനം 
സമാപ്തീകരിക്കുന്നതിലേക്കായി 1969 - ലെ കേരള സഹകരണ 
നിയമം വകുപ്പ് 66 പ്രകാരം അന്വേഷണം നടത്തി ആസ്തി 
ബാധ്യതകൾ തിട്ടപ്പെടുത്തി സമർപ്പിക്കുവാൻ പരാമർശം രണ്ട് 
പകാരം ഉത്ത രവ് പുറ പ്പെ ടു വി ച്ചി രു ന്നു . എന്നാൽ 
സംഘത്തിന്റെ രജിസ്റ്ററുകളോ കണക്കുകളോ ലഭ്യമല്ലാത്ത 
സാഹചര്യത്തിൽ പരാമർശം രണ്ട്ഉത്തരവ് നടപ്പാക്കാൻ 
സാധിക്കുന്നില്ലെന്നും സംഘത്തിന്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ 
ചെയ്യുന്നതിന് നടപടി സ്വീകരിക്കാവുന്നതാണെന്നും കട്ടപ്പന 
ക്ഷീരവികസന ഓഫീസർ പരാമർശം മൂന്ന് പ്രകാരം ശുപാർശ 
ചെയ്തിരിക്കുന്നു . 


പ്രവർത്തന പരിധി- -ചെങ്ങോട്ടുകാവ് ഗ്രാമ പഞ്ചായത്തിലെ 

9 -ാം വാർഡിൽ പെടുന്ന പാറ്റ പ്പാ യിൽ, 
കലോപൊയിൽ, പന്നിക്കുഴി, കൂഞ്ഞിലാരി, പാലംതല , 

കിഴുമ്പറമ്പത്ത്താഴെ പ്രദേശങ്ങൾ. 
അതിരുകൾ: കിഴക്ക് കമ്പിളിപാടം. 

വടക്ക് മുതുകുററിൽ-കൂഞ്ഞിലാരി റോഡ്. 
പടിഞ്ഞാറ് കനാൽ. 
തെക്ക് ചേമഞ്ചേരി പഞ്ചായത്ത്. 


ബാദ്ധ്യത ക്ലിപ്തം. 


പ്രധാന ഉദ്ദേശങ്ങൾ - പാൽ സംഭരണവും വിതരണവും. 


അംഗീകൃത ഓഹരി മൂലധനം- 10,000 രൂപ. 
സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്പകളുടെയും 

നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി മൂലധനം, 
സഞ്ചിതമായ കരുതൽ ധനം, കെട്ടിടനിധി എന്നിവ 
യുടെ തുകയിൽ നിന്നും സഞ്ചിതമായ നഷ്ടങ്ങൾ 
കുറച്ചിട്ടുള്ള തുകയുടെ പത്തിരട്ടിയിൽ കവിയാൻ 
പാടുള്ളതല്ല. 


ഉത്തരവ് 


- മേൽ സാഹ ചര്യ ത്തിൽ ബാപ്പുജി സേവക് സമാജ് 
ക്ഷീരോല്പാദക സഹകരണസംഘം ക്ലിപ്തം നമ്പർ ഐ . 52 
ഡി -യുടെ രജിസ്ട്രേഷൻ, 1969 - ലെ കേരള സഹകരണ നിയമം 
74 -ാം വകുപ്പ് അനുസരിച്ച് റദ്ദ് ചെയ്തുകൊണ്ട് ഇതിനാൽ 
ഉത്തരവാകുന്നു . 


(2) 
നമ്പർ സി - 775/2008 (3). 

2010 ഒക്ടോബർ 30. 
സം ഘ ത്തിന്റെ പേര് - പുതു പണം ക്ഷീരോൽപ്പാദക 

സഹകരണസംഘം ക്ലിപ്തം നമ്പർ ഡി . 243 ( ഡി ) 

ആപ്കോസ്. 
രജിസ്റ്റർ ചെയ്ത തീയതി- 30 -10 -2010. 


ഡെപ്യൂട്ടി ഡയറക്ടറുടെ 
കാര്യാലയം, തൊടുപുഴ, 
ഇടുക്കി. 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


14th DEC . 2010 ] 


DAIRY DEVELOPMENT DEPARTMENT 


26 


മേൽ വി ലാസം - പുതു പണം ക്ഷീരോൽപാദക 

സഹകരണസംഘം ക്ലിപ്തം നമ്പർ ഡി . 243 ( ഡി ) 
ആപ് കോ സ് , പുതു പണം പി . ഒ ., വട കര, 

കോഴിക്കോട്-673 105. 
പോസ്റ്റാഫീസ് - പുതുപ്പണം. 
താലൂക്ക്- വടകര. 
ജില്ല - കോഴിക്കോട്. 
പ്രവർത്തന പരിധി -- വടകര മുനിസിപ്പാലിറ്റിയിലെ 22 , 23 

വാർഡുകളിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ. 
അതിരുകൾ : കിഴക്ക് - പണിക്കോട്ടി വായനശാല മുതൽ 

- അ മ്മാ റം കണ്ടി പറ മ്പു വ രെ , 
മണിയൂർ റോഡ് - ന ല്ലാ ടത്ത് 
അമ്പലം റോഡ്- മലാ കൊയി 

ലോത്ത് മുക്ക് വരെ. 
വടക്ക് - എഴു ത്ത ച്ഛൻ കണ്ടി ഇട വഴി 

പക്കാ ട്ടു മല റോഡ്- മലാ 
പുതിയോട്ടിൽ മുക്ക് കൂമ്പറ്റത്താഴ 
വില്ല്യാ പ്പള്ളി പഞ്ചായത്ത് 
അതിർത്തിവരെ. 


പടിഞ്ഞാറ് - പാലോളി തോട് തീവണ്ടി ചാൽ 

- വഴി വരോത്ത് കളരി വരെ. 
തെക്ക് - വെളു ത്ത മല ജെ . എൻ. എം . 

- റോഡ് പൂക്കണ്ടിമല റോഡ് 
പാലോള്ള പറമ്പത്ത് തൈലം 

കണ്ടി റോഡ് വരെ. 
ബാദ്ധ്യത ക്ലിപ്തം. 
പ്രധാന ഉദ്ദേശങ്ങൾ - പാൽ സംഭരണവും വിതരണവും. 
അംഗീകൃത ഓഹരി മൂലധനം- 10 ,000 രൂപ. 
സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്പകളുടെയും 

നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി മൂലധനം, 
സഞ്ചിതമായ കരുതൽ ധനം, കെട്ടിടനിധി എന്നിവ 
യുടെതുകയിൽ നിന്നും സഞ്ചിതമായ നഷ്ടങ്ങൾ 
കുറച്ചിട്ടുള്ള തുകയുടെ പത്തിര ട്ടി യിൽ 
കവിയാൻ പാടുള്ളതല്ല. 


ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം, 
കോഴിക്കോട്. 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


